Reg. No. KL / TV (N )/ 12 


Government of Kerala 

1985 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


4th January 1985 
Vol. XXX ] Trivandrum , Friday , 

14th Pousba 1906 (Saka ) 


[No. 16 


NOTIFICATION 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES Act , 1961 
No, D. 1018/83 . 

1st January 1985 . 
Whereas the Government have directed the survey of lands comprised in 
survey numbers noted below , it is hereby notified under subsection (1) of 
section 6 of the Kerala Survey and boundaries Act 1961 that survey operation 
will be started in the village soon and the survey numbers of the village 
noted below will be demarcated and surveyed , and that every person 
claiming to be interested in the registered lands situated within or adjoining 
the undermentioned lands are hereby invited to attend immediately either 
in person or by agent on the surveyor employed in the locality and also from 
tiine tā tinie when called upon for the purpose of pointing out the 
boundaries and supplying information in connection therewith : 

Under sub section (2 ) of sectiou 6 of the said Act, this notification shall 
be held to be a valid notice to every person having any interest in the said 
lands, 

Under subsection (3 ) of section 6 of the said Act, all the registered 
holders are hereby required : 

(a ) lo c ear within 15 days by cutting down or removing any 
trees, jungle, fences, standing crops or other material obstructions the bound 
aries or other lines, the clearance of which may be necessary for the purposes 
ofsurvey, and ; 

33,371 ), 


2 


(b) to provide labour at such time and for such periods ag may 
rom time to time be required by furnishing flag holders and chainmen ; and 


(c) to provide suitable survey marks and otherwise to give such 
assistance in the survey as may be demanded under the said Act or the 
rules made thereunder, 


If any person fails to comply with these requisitions under clauses (a ) 
to (c) mentioned above, the work will be got done by employing hired 
labour and the cost thereof will be recovered from the defaulters as 
provided in the Act and rules made thereunder. 


താഴെ പറയുന്ന താലൂക്കിൽ താഴെ പറയുന്ന വില്ലേജിൽ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപെടുന്നഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെൻറ 
നിർദ്ദേശിച്ചിരിക്കുക.യാൽ താഴെ പറയുന്ന വില്ലേജിൽ. സർവ്വേപവർത്തനങ്ങൾ 
വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും, താഴെ പറയുന്ന വില്ലേജിലെ താഴെ 
പറയുന്ന സർവ്വേനമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേചെയ്യുന്നതാണെന്നും 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ററീലെ 6 (1 ) 0 
വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യംചെയ്യുന്നു . താഴെ പറയുന്ന ഭൂമികളുടെ 
ഉളളിലോ അഥവാ അതിനോടുചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർചെയ്ത 
ഭൂമികളിൽ അവകാശമുണ്ടെന്നു തേർച്ചചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ, 
ഏജൻ മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വേയരുടെ അടുത്ത് 
ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്നതിനും അതോടു 
ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടു 
മ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

( പസ്തുത ആക്ടിലെ 6 ( 2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്നഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസ് ആയി കണക്കാക്കപ്പെടുന്നതാണ്. 

പ്രസ്തുത ആക്ററിലെ 6 (3) -ാം വകുപ്പു പ്രകാരം രജിസ്ററർചെയ്ത 
എല്ലാ കൈവശക്കാരും : 


( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമാർജ്ജനം ചെയ്യേണ്ട ആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുററിക്കാടുകളോ, വേലികളോ, നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസങ്ങളോ 15 ദിവസത്തിനകം മുറിച്ചു 
കളയുകയോ, നീക്കംചെയ്യുകയോ ചെയ്തു അതിരുകളോ മററു ലൈനുകളാ 
വെടിപ്പാക്കണമെന്നും ; 

( ബി ) കൊടിപിടിക്കുന്നവരേയും, പെയിൻമാൻമാരേയും നിയോഗിച്ച് 
അതതുസമയം ആവശ്യമായേക്കാവുന്ന സമയത്തക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവ്വേ അടയാളം നൽകണമെന്നും മററു 
പ്രകാരത്തിൽ പ്രസ്തുത ആക്റേറാ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടു ളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 
സഹായങ്ങൾ സർക്ക് നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


3 


മേൽ പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള 
ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുക 
യാണങ്കിൽ ജോലി കൂലിപ്പണിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിൻറ 
ചെലവ് ആക്റ്ററിലും അതുപ്രകാരമുണ്ടാക്കിയിട്ടുളള പട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നുംവസൂലാക്കു 
ന്നതുമാണ്, 


ഭൂമിയുടെ വിശദ വിവരങ്ങൾ 

District -- Alleppy. 
Taluk Shertallai. 

Village – Thuravoor North , 
Survey Numbers :-95 /6A , 95 /CB . 

(Sd.) 
Alleppey . 

Special Tahsildar (L.A.) , 

Railway. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESA , 

TRIVANDRUM , 1985. 


